Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No. 02 . mmo 
KL/ TV ( N )/ 12/ 2009- 2011 


OVERNM 


0 


m 


KERALL 


VENT OF 
La 


a Teo 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


No . 


THIRUVANANTHAPURAM , TUESDAY 
തിരുവനന്തപുരം, ചൊവ്വ 


30th June 2009 

2009 am 30 
9th Ashadha 1931 
1931 9500 9 


beijo 54 


നമ്പർ 


Before the Hon ble I Additional District Court, 

Thiruvananthapuram 


IN 


0 . P. (G & W ) No. 260 /2008 
Petitioner:- Devakumari, aged 43 years, w /o 

(Late) Mani, residing at Chemmanil 
Varuvila Puthenveedu , 
House No. PP 
VI/ 238 , Naruvamoodu , 

Thiruvananthapuram -695 020 . 
Counter Petitioner:- Nil. 


Whereas the petitioner has filed O . P . (G & W ) 
No. 260 / 2008 before this Hon ble Court praying that she 
be declared as guardian of the minor Vidya, D . M . and 
applied for permission to construct a house over an extent 
of 5 cents ( 2 . 02 Ares ) of land in Re. Sy . 
No. 245 / 26 - 1 of Pallichal Village by availing loan and 
execution of documents/mortgage for and on behalf of the 
minor also and whereas the case is posted to 
17 - 7 - 2009 it is hereby notified that any person having 
objection to the said applications should appear before this 
court at 11 a.m . on the said day and file objection , failing 
which the applications would be allowed as if there is no 
objection . 


Thiruvananthapuram , 
20 - 11 - 2008. 


S . WILLIAMS, 
Petitioner s Advocate . 


തിരുവനന്തപുരം സബ് കോടതി മുമ്പാകെ 


2009 0 . P . (SUCCESSION) No. 22/ 2009 


Petitioners.: 


| 1 . Sharifa , W /o Late S. L .P. Mahamood, aged 43 years, 

| residing at T . C . 5 / 430, Indira Nagar, 

Peroorkada , Thiruvananthapuram . 
2 . S . L . P . Sarfras Mahamood, S/ o Late 

S . L . P . Mahamood aged 23 years, residing at 
T . C . 5 /430 , Indira Nagar , Peroorkada , 

Thiruvananthapuram . 
3 . S. L . P . Haneena, D / o Smt. M. Sherifa, aged 16 

| years, residing at T. C . 5 / 430 , Indira Nagar, 

Peroorkada, Thiruvananthapuram . 


Respondent:-Nil. 

സകലമാനപേരേയും തെര്യപ്പെടുത്തുന്നത് 
ഒന്നാം ഹർജിക്കാരിയുടെ ഭർത്താവും രണ്ടുംമൂന്നും 
ഹർജിക്കാരുടെ പിതാവുമായ സെതുമരക്കത്തു ലാഞ്ചിപ്പുരയിൽ 
മഹമൂദ് 18 - 10 - 2008 - ൽ മരണപ്പെട്ടുപോയി എന്നും ടിയാളുടെ 
New India Assurance Company, Riyadh , Kingdom of 
Saudi Arabia -005 Accident Insurance Policy 
No. AP. 03004751 പ്രകാരം ഹർജിപ്പട്ടികയിലെ 12 , 50, 000 
രൂപയ്ക്ക് ഹർജിക്കാരാണ് നിയമാനുസൃത അവകാശികൾ 
എന്ന് ഹർജി കോടതിയിൽ ബോധിപ്പിച്ചിട്ടുള്ളതും ടി ഹർജി 
18 - 9 - 2009 - ൽ വിചാരണ വച്ചിട്ടുള്ളതും ടി ഹർജിയ 
സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും തർക്കംഉള്ളപക്ഷം 
അന്നേ ദിവസം പകൽ 11 മണിക്ക് ടി കോടതി മുമ്പാകെ ഹാജ 
രായി ബോധിപ്പിച്ചുകൊള്ളണ്ടതും അല്ലാത്തപക്ഷം ആർക്കും 
തർക്കം ഇല്ല എന്നു കണ്ട് മേൽ നമ്പർ കേസ് തീർച്ച ചെയ്യു 
ന്നതാണെന്നുള്ള വിവരം ഇതിനാൽ സകല മാ ന പേരേയും 
തെര്യപ്പെടുത്തിക്കൊള്ളുന്നു . 


എൻ. സതീഷ് കുമാർ, 
ഹർജിക്കാർ ഭാഗം അഡ്വക്കേറ്റ്. 


